Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 


© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 








കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 2 








തിരുവനന്തപുരം, 2nd February 2021 
വാല്യം 10 ചൊവ്വ amid 
1196 മകരം 20 5 
Vol. X Thiruvananthapuram, 20th Makaram 1196 No. 
1942 മാഘം 13 
Tuesday 


13th Magha 1942 








PART 1 
Police Department 


ലേല പരസ്യം 


നമ്പര്‍ ഡി2-48328/2020/സി. സി. 2021 ജനുവരി 11. 


കോഴിക്കോട്‌ സിറ്റി ജില്ലാ പോലീസ്‌ മേധാവിയുടെ അധീനതയിലുള്ളതും കോഴിക്കോട്‌ ജില്ലാ സായുധ സേന വിഭാഗം 
ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ കാര്യാലയത്തില്‍ സൂക്ഷിച്ചിട്ടുള്ളതുമായ താഴെ പറയുന്ന ഡിപ്പാര്‍ട്ടുമെന്റ്‌ വാഹനങ്ങള്‍ 10-2-2021-00 തീയതി 


പകല്‍ 11 മണിക്ക്‌ മേല്‍പ്പറഞ്ഞ ഓഫീസ്‌ പരിസരത്ത്‌ വെച്ച്‌ പരസ്യമായി ദര്‍ഘാസ്‌, ലേലം വഴി വില്‍പ്പന നടത്തുന്നതാണ്‌. 











ക്രമ രജിസ്ട്രേഷന്‍ നമ്പര്‍ വാഹന ഇനം മോഡല്‍ നിരതദ്രവ്യം 
നമ്പര്‍ z 

(1) (2) (3) (4) (5) 

1 KL 01 AD 4954 Mahindra Jeep 2004 9,000 

2 KL 01 AD 5192 Mahindra Jeep 2004 9,000 

3 KL 01 AG 5558 Tata Sumo SE 2005 3,500 

4 KL 01 AG 5587 Tata Sumo SE 2005 4,000 

5 KL 01 AG 9479 Mahindra Jeep 2005 8,500 

6 KL 01 AG 9541 Mahindra Jeep 2005 9,500 





Gaz. No. 5/2021/DTP (Police). 


277 











8 KERALA GAZETTE [Parr 111 
() (2) (3) (4) (5) 
7 KL 01 AS 1419 Bolero Invader 2007 4,000 
8 KLO1 AS 6197 Bolero Invader 2008 4,500 
9 KL 01 AV 169 Bolero Invader 2009 5,000 
10 KL 01 AV 174 Bolero Invader 2009 5,000 
11 KL 01 AV 357 Bolero Invader 2009 5,000 
12 KL 01 X 9850 Hero Honda CD 100 MC 2002 500 
13 KLOI E 616 Kinetic Honda MC 1994 1,000 
14 KL 01 X 9665 Hero Honda CD 100 MC 2002 1,500 
15 KL 01 X 9673 Hero Honda CD 100 MC 2002 1,500 
16 KL 01 X 9674 Hero Honda CD 100 MC 2002 1,500 
17 KLOI X 9671 Hero Honda CD 100 MC 2002 1,500 
18 4൨.01 AX 7231 Tata Spacio 2010 4,000 
19 KL 01 AG 5370 Tata Sumo SE 2005 3,500 





ദര്‍ഘാസ്‌ സമര്‍പ്പിക്കുന്നവര്‍ ഏതെങ്കിലും ദേശസാല്‍കൃത ബാങ്കില്‍ നിന്ന്‌ കോഴിക്കോട സിറ്റി ജില്ലാ പോലീസ്‌ മേധാവിയുടെ 
പേരില്‍ വാങ്ങിയിട്ടുള്ളതും സ്റേറ്റ്‌ ബാങ്ക്‌ ഓഫ്‌ ഇന്ത്യ കോഴിക്കോട്‌ ശാഖയില്‍ മാറാവുന്നതുമായ നിരത്രദ്രവൃത്തിനു തുല്യമായ 
തുകയുടെ ഡി. ഡി. അടക്കം ചെയ്യേണ്ടതാണ്‌. കവറിനു മുകളില്‍ “വാഹനങ്ങളുടെ ലേലത്തിനുള്ള ദര്‍ഘാസ്‌” എന്ന്‌ വ്ൃക്തമായി 
എഴുതേണ്ടതാണ്‌. കൂടാതെ വാഹനങ്ങളുടെ രജിസ്റ്റര്‍ നമ്പരും ഇതോടൊപ്പം വൃക്തമാക്കേണ്ടതാണ്‌. പരസ്ൃയലേലം 
കഴിഞ്ഞാലുടന്‍ ബന്ധപ്പെട്ടവരുടെ മുന്നില്‍ വച്ച്‌ ദര്‍ഘാസുകള്‍ തുറക്കുന്നതും പരസൃ ലേലത്തില്‍ അഥവാ ദര്‍ഘാസില്‍ 
ഏതിലാണോ കൂടുതല്‍ തുക കാണിക്കുന്നത്‌ അയാള്‍ക്ക്‌ ലേലം താല്ക്കാലികമായി ഉറപ്പിക്കുന്നതും ലേലം കൊണ്ടയാള്‍ 
അപ്പോള്‍തന്നെ ലേലം/ദര്‍ഘാസ്‌ തുകയുടെ പകുതി സംഖ്യ നിരത്ര്രവൃം കഴിച്ച്‌ ലേലസ്ഥലത്തുവച്ച്‌ അടച്ച്‌ രസീത്‌ 
വാങ്ങേണ്ടതാണ്‌. ബാക്കി സംഖ്യ നികുതിയുള്‍പ്പെടെ ലേലം സ്ഥിരപ്പെടുത്തിയ ഉത്തരവ്‌ തീയതി മുതല്‍ പത്തു ദിവസത്തിനുള്ളില്‍ 


അടച്ച്‌ സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും വാഹനങ്ങള്‍ നീക്കം ചെയ്യേണ്ടതാണ്‌. 


ഏതെങ്കിലും കാരണവശാല്‍ ലേലം കൊണ്ടയാള്‍ ലേല നിബന്ധനകള്‍ ലംഘിക്കുകയാണെങ്കില്‍ ടിയാന്‍ അടച്ച തുക 
സര്‍ക്കാരിലേക്ക്‌ മുതല്‍ക്കൂട്ടുന്നതും ടി വാഹനങ്ങള്‍ പുനര്‍ലേലം ചെയ്യുന്നതുമായിരിക്കും. പുനര്‍ലേലത്തില്‍ സര്‍ക്കാരിന്‌ 
എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാല്‍ ആ തുക മുന്‍ലേലക്കാരനില്‍ നിന്നും ഈടാക്കുന്നതാണ്‌. പുനര്‍ ലേലത്തില്‍ കൂടുതല്‍ തുക 


ലഭിച്ചാല്‍ ആയതിന്‌ മുന്‍ ലേലക്കാരന്‌ യാതൊരുവിധ അര്‍ഹതയോ അവകാശമോ ഉണ്ടായിരിക്കുന്നതല്ല. 


ലേലത്തിനായി നിശ്ചയിച്ചിരിക്കുന്ന വാഹനങ്ങള്‍ ലേലത്തീയതിക്കുമുമ്പുള്ള പത്ത്‌ പ്രവൃത്തി ദിവസങ്ങളില്‍ രാവിലെ 10 
മണി മുതല്‍ 5 മണി വരെയുള്ള ഏതെങ്കിലും സമയത്ത്‌ ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ അനുമതിയോടെ പരിശോധിക്കാവുന്നതാണ്‌. 
ഉചിതമെന്നു തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ കാരണമോ കാണിക്കാതെ ലേലം നിര്‍ത്തി വെയ്ക്കുന്നതിനും 
ലേലം/ ദര്‍ഘാസ്‌ അസ്ഥിരപ്പെടുത്തുന്നതിനും ലേലനടപടിക്രമങ്ങള്‍ OF ചെയ്യുന്നതിനും കോഴിക്കോട്‌ സിറ്റി ജില്ലാ പോലീസ്‌ 
മേധാവിക്ക്‌ അധികാരമുണ്ടായിരിക്കും. ലേലം സംബന്ധിച്ച്‌ കോഴിക്കോട്‌ സിറ്റി ജില്ലാ പോലീസ്‌ മേധാവിയുടെ തീരുമാനം 
അന്തിമമായിരിക്കും. 
സിറ്റി പോലീസ്‌ ഓഫീസ്‌, എ. വി. ജോര്‍ജ്‌ ഐ.പി.എസ്‌. 


കോഴിക്കോട്‌. ഡെപ്യൂട്ടി ഇന്‍സ്പെക്ടര്‍ ജനറല്‍ ഓഫ്‌ പോലീസ്‌. 





278 


